26th SEPT. 2017] 


COMMISSIONERATE OF LAND REVENUE 


8310 


L . A . Notifications and Declarations 

KOLLAM DISTRICT 


1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 6 -ാം വകുപ്പുപ്രകാരമുള്ള പരസ്യം 


- മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥ ന കൾ അനു സ രിക്കുന്നതിൽ 
ആരെങ്കിലും വീഴ്ച്ച വരു ത്തു ക യാ ണ ങ്കിൽ ജോലി 
കൂലിപ്പണിക്കാരെക്കൊണ്ട്ചെയ്യിക്കുന്നതും ആയതിന്റെ ചെലവ് 
ആക്റ്റിലും അത് പ്രകാ ര മു ണ്ടാക്കിയിട്ടുള്ള ചട്ട ങ്ങളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ 
നിന്നും വസൂലാക്കുന്നതുമാണ്. 


നമ്പർ എ3- 1069 / 2017 . 


2017 ആഗസ്റ്റ് 18 . 


ഭൂമിയുടെ വിവരങ്ങൾ 


1. കുണ്ടറ പള്ളിമുക്ക് മേൽപ്പാലം . 


താഴെ പറയുന്ന താലൂ ക്കിലെ താഴെ പറയുന്ന 
വില്ലേജുകളിലെ താഴെ പറയുന്ന സർവ്വ നമ്പരുകളിൽപ്പെട്ട 
ഭൂമിയുടെ സർവ്വേ നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരി 
ക്കുന്നതിനാൽ ഈ വില്ലേജിൽ സർവ്വ പ്രവർത്തനങ്ങൾ വേഗം 
തന്നെ ആരം ഭി ക്കുന്ന താ ണെന്നും താഴെ പറയുന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി 
തിരിച്ച് സർവ്വ ചെയ്യു ന്ന താ ണെന്നും 1961 - ലെ കേരള 
സർ വ്വയും അതിർത്തിയും സംബ ന്ധിച്ച് ആക്റ്റിലെ 
- 6 ( 1) വകുപ്പുപ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 


ജില്ല കൊല്ലം. 


താലൂക്ക് കൊല്ലം. 


- വില്ലേജ് - മുളവന്. 


ക്രമ നമ്പർ ബ്ലോക്ക് നമ്പർ സർവ്വേ നമ്പർ വിവരണം 


262 


-- പുരയിടം 


264 


269 


270 


618 


താഴെ പറയുന്ന ഭൂമിയുടെ ഉള്ളിലോ അഥവാ അതിനോട് 
ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമികളിൽ 
അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ 
ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലിചെയ്യുന്ന സർവ്വേയറുടെ 
അടുത്ത് ഹാജ രാകു ന്ന തിനും അതിർത്തികൾ കാണിച്ചു 
കൊടുക്കു ന്ന തിനും അതിനോട് ബന്ധപ്പെട്ട വിവ ര ങ്ങൾ 
നൽകുന്നതിനുംവേണ്ടി അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ 
ഹാജരാകുന്നതിനുംവേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

- പ്രസ്തുത ആക്ടിലെ 6 (2 ) വകുപ്പുപ്രകാരം ഈ പരസ്യം 
താഴെ പറയുന്ന ഭൂമികളിൽ അ വ കാ ശ ബ ന്ധ മുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്ക് 
പ്പെടുന്നതാണ്. 


2. ഇരവിപുരം മേൽപ്പാലം നിർമ്മാണം സംബന്ധിച്ച് 


ജില്ല കൊല്ലം. 
വില്ലേജ് മുണ്ടയ്ക്കൽ. 


താലൂക്ക് കൊല്ലം. 
ബ്ലോക്ക് നമ്പർ - 25. 


ക്രമ നമ്പർ സർവ്വ നമ്പർ 


വിവരണം 


232 


പുരയിടം 


233 


444 


453 


455 


പ്രസ്തുത ആക്ടിലെ 6(3) എന്ന വകുപ്പുപ്രകാരം രജിസ്റ്റർ 
ചെയ്ത എല്ലാ കൈവശക്കാരും: 
( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ട 

ആ വ ശ്യ മുണ്ടായേ ക്കാ വുന്ന വല്ല മ ര ങ്ങ ളോ 
കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന വിളകളോ 
അഥവാ സാര വ ത്തായ മറ്റു തട സ്സ ങ്ങ ളോ 15 
ദിവസത്തിനകം മുറിച്ചു ക ള യു കയോ നീക്കം 
ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ്റ് ലൈനുകളോ 
വെടിപ്പാക്കണമെന്നും; 


വില്ലേജ് ഇരവിപുരം. 


ബ്ലോക്ക് നമ്പർ - 25. 


ക്രമ നമ്പർ സർവ്വേ നമ്പർ 


വിവരണം 


288 


പുരയിടം 


430 


432 


( ബി) കൊടി പിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും 

നിയോഗിച്ച് അതാത് സമയം ആവശ്യമായേക്കാവുന്ന 
സമ യ ത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ 
ഏർപ്പെടുത്തണമെന്നും; 


434 


435 


442 


( സി) അ നു യോ ജ്യ മായ സർവ്വ അട യാ ള ങ്ങൾ മറ്റു 

പ്രകാരത്തിൽ പ്രസ്തുതആറ്റോഅതു പ്രകാര 
മു ണ്ടാ ക്കിയിട്ടുള്ള ചട്ട ങ്ങ ളോ അ നു സ രിച്ച് 
ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയർക്ക് 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 


പെഷ്യൽ തഹശീൽദാരുടെ 

( ഒപ്പ്) 
കാര്യാലയം, എൽ. എ . നമ്പർ-1, സ്പെഷ്യൽ തഹശീൽദാർ 
കൊല്ലം. 

- (എൽ. എ .) നമ്പർ-I. 


Gaz, No. 38/ 2017/DTP ( CLR ) . 


275 


26th SEPT. 2017) 


COMMISSIONERATE OF LAND REVENUE 


8311 


THRISSUR DISTRICT 


KANNUR DISTRICT 


ഫാറം നമ്പർ- 18 
[ ചട്ടം (6 ) 86 കാണുക) 


തിരുത്തൽ പരസ്യം 


1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 
നിയമത്തിലെ 13 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


നമ്പർ ഡി1 - 543 / 2012. 

- 2017 ആഗസ്റ്റ് 25. 
27 - 6 - 2017 - ലെ കേരള ഗസറ്റ് നമ്പർ 26 - ൽ ( വാല്യം 6 
പാർട്ട് III) പേജ് നമ്പർ 5591 - ൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ള 
കയരളം വില്ലേജിലെ ബ്ലോക്ക് 118 -കണ്ടക്കെ ദേശത്തിന്റെ 13 -ാം 
വകുപ്പ് പ്രകാരമുള്ള പരസ്യത്തിന്റെ തീയതി 2016 മേയ് 26 
എന്ന് അച്ചടിച്ച് വന്നത് 2017 മേയ് 26 എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 
റീസർവ്വ അസിസ്റ്റന്റ് ഡയറക്ടറുടെ 

( ഒപ്പ്) 
കാര്യാലയം, കണ്ണൂർ. 

അസിസ്റ്റന്റ് ഡയറക്ടർ. 


Im 


നമ്പർ എ - 399 / 2004 . 

| 2017 ആഗസ്റ്റ് 7. 
1. താഴെ പറയുന്ന പ്രദേശങ്ങളിലെ സർവ്വ ഇപ്പോൾ 
പൂർത്തിയായി രി ക്കു ന്ന താ യി 19 61 - ലെ കേരള 
സർ വ്വയും അതിർത്തിയും സംബ ന്ധിച്ച 
നിയ മ ത്തിലെ ( 1961 - ലെ 37 -ാം നിയമം) 13 -ാം 
വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു. 
2. പ്രസ്തുത നിയമത്തിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 

പ്രകാരം ഒരു സിവിൽ കോടതിയുടെ ഡിക്രിമൂലം 
ഇതിനാൽ പരസ്യം ചെയ്യുന്ന സർവ്വ ഭേദ ഗതി 
ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവ്വ റിക്കാർഡുകൾ 
അതിൽ നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുള്ള അതിരുകൾ ശരിയായി നിർണ്ണയിക്കുകയും 
രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതിന്റെ തർക്കമറ്റ 
തെളിവായിരിക്കുന്നതാണ്. 


തിരുത്തൽ പരസ്യം 
- റഫ്. എ .-1515 /2005 ( ബ്ലോക്ക് 11). 

2017 ആഗസ്റ്റ് 5. 
20 -6- 2017- ലെ 25 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം 6, 
പാർട്ട് - 3 ) കമ്മി ഷ ണ റേറ്റ് ഓഫ് ലാന്റ് റവന 
വിഭാഗത്തിൽ 5394 -ാം നമ്പർ പേജിൽ തലശ്ശേരി എൽ. എ . 
( കെ . എസ്. ടി . പി .) സ് പെഷ്യൽ തഹ ശീൽ ദാ രുടെ 
ഓഫീസിലെ 11-5 -2017 -ാം തീയതിയിലെ റഫ് എ . 1515/ 2005 -ാം 
നമ്പ രായി പര സ്യ പ്പെടു ത്തിയ സർവ്വ & അതി ര ട യാള 
നിയമത്തിലെ 9( 2 ) പരസ്യത്തിലെ നാലാമത്തെ വരിയിലെ 
മൂന്നാമത്തെ കോളത്തിൽ 0. 445 എന്ന് പ്രസിദ്ധീകരിച്ചത് 
0. 0445 എന്ന് തിരുത്തി വായിക്കേ ണ്ട താ ണ് . പസ് ത 
നോട്ടിഫിക്കേഷനിലെ മറ്റ് കാര്യങ്ങൾക്ക് മാറ്റം ഇല്ലാത്തതാണ്. 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


താലൂക്ക് തലപ്പിള്ളി. 


- വില്ലേജ് -ചെറുതുരുത്തി. 


പൂർത്തിയാക്കിയ ഫീൽഡ് നമ്പരുകൾ : 


442 


1 


1 


- ( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ .), 

തൃശ്ശൂർ കോർപ്പറേഷൻ. 


- ( ഒപ്പ്) 
പെഷ്യൽ തഹശീൽദാർ, 
എൽ. എ . ( കെ . എസ്. ടി. പി.), 

തലശ്ശേരി. 


തൃശ്ശൂർ. 


276 


